Kerala Gazette No . 15 dated 13th April 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


SHORT TENDER NOTICE 


ദർഘാസ് നമ്പർ - 188/എസ്. ഇ . ബി . എസ്. സി./2009 - 10 . 


No. BSC /1/2009-10 /DBGL . 

24th March 2010 . 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും കേരള സ്റ്റേറ്റ് 
Competitive tenders in sealed covers superscribing 

ലോട്ടറീസ് - സ്റ്റേറ്റ് ലോട്ടറീസിന്റെ ഡയറക്ടറേറ്റ് 
the name of work is invited for and on behalf of the 

പുതുക്കൽ- ഹെഡ്ക്വാർട്ടേഴ് സ് കെട്ടിട ത്തിന്റെ 
Governor of Kerala by the undersigned from the Registered 

നവീകരണം- രൂപ 32,50,000. 
Contractors Class " A & " B category for the following 

നിരതദ്രവ്യം - രൂപ 50 ,000. 
work so as to reach this office on or before the date 
specified . Tenders will be opened at 4. 30 p. m . on the date 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 4,900 + വാറ്റ്. 
of specified by the undersigned or other authorized 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
officers. Sealed tenders should be sent by Post only 

സമയവും 30- 4- 2010 , 4 മണി. 
so as to reach the same within the prescribed date and 
time itself. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 9 മാസം. 
Tender No. - 188/SEBSC/2009-10. 

കരാറുകാരുടെ തരംതിരിവ് - " എ & " ബി ക്ലാസ്സ്. 
Name of Work with PAC - Kerala State Lotteries 

പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ - ബിൽഡിംഗ്സ് ഡിവിഷൻ, 
Modification of Directorate of State Lotteries 

തിരുവനന്തപുരം. 
Modenization of Head Quarters Building 
Rs. 32,50, 000. 

ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
EMD - Rs. 50,000. 

മുൻപ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ഓഫീസിൽ നിന്നും 

വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
Cost of tender form - Rs. 4,900 + VAT. 

സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ നിബ ന്ധ നകളും ഈ 
Last date and time of receipt of tender - 30- 4- 2010 ദർഘാസിനും ബാധകമായിരിക്കും. 
upto 4 p . m . 

Office of the Superintending 
Period of completion — 9 Months. 

Engineer , Buildings & Local Works, 
Name of Division - Buildings Division , South Circle, 

( Sd.) 
Thiruvananthapuram . 

Thiruvananthapuram . 

Superintending Engineer. 
Tender documents and other particulars can be 
obtained from this office up to 1 p . m . one day before the 

മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസ് പരസ്യം 
tender date on application in writing and on payment of 

നമ്പർ ഇ .എൽ2 - 9591/ 09. 

2010 മാർച്ച് 29. 
cost ( not refundable ) either in cash or money order. Only 
postal tenders will be entertained and late tenders will be - കേരള ഗവർണ്ണർക്കുവേണ്ടി കേരള പൊതുമരാമത്ത് വകുപ്പ് 
rejected . All other conditions are the same as those - ( ഇലക്ട്രിക്കൽ) സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
current in Kerala Public Works Department. 

ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തിക്ക് പരിചയ സമ്പന്നരും 

സാമ്പത്തികശേഷിയുള്ളവരും പണിയുടെ അടങ്കൽ തുകയുടെ 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് 

40 ശതമാനത്തിൽ കുറയാത്ത തുകയ്ക്കുള്ള സമാനമായ 
എ ബി നീ യ ർ , ബിൽ ഡിം ഗ് സ് & ലാക്ക ൽ വ ർ ക് സ് , 

ഏതെങ്കിലും ഒരു പണി( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം 
തിരുവനന്തപുരം താഴെപ്പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത്/ 
ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും 

- ചെയ്തുതീർത്തിട്ടുള്ളവരുമായ കേരള പൊതുമരാമത്ത് വകുപ്പ് 
മത്സരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 

“ എ ക്ലാസ് രജിസ്ട്രേഷൻ, എച്ച്. റ്റി. ഇൻസ്റ്റലേഷൻ, 500 കെ . 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 

വി. എ . ജനറേറ്റർ സെറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഇലക്ട്രിക്കൽ 
കൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന ലൈസൻസുള്ള കരാ റു കാ രിൽ നിന്നും മുൻ യോഗ്യതാ 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. നിർണ്ണയത്തിനും പ്രവർത്തി ഏറ്റെടുത്ത് നടത്തുന്നതിനുമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ ദർഘാസ് (2 കവർ സിസ്റ്റം) പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 

ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ 

ദർഘാസ് പരസ്യം 
ഓഫീസിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ നമ്പർ ഡി2 -559/ 92 . 

2010 മാർച്ച് 24. 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വാറ്റും അടച്ച്അപേക്ഷിച്ചാൽ 

കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതു മരാമത്ത് വകുപ്പ് 
ലഭിക്കു ന്ന താ ണ് . അപേക്ഷയോടൊപ്പം മുൻ പരിചയം - എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ് ഡിവിഷൻ, 
സംബന്ധിച്ച എഗ്രിമെന്റ് അധികാരികളുടെ സർട്ടിഫിക്കറ്റുകൂടി ഇടുക്കി, പൈനാവ് താഴെ പറയുന്ന പ വ ത്തി ക്ക് 
ഹാജരാക്കിയാൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ വിതരണം അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുളള 
ചെയ്യുകയുള്ളു. 

ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം നാലു മണിവരെ 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 

സ്വീകരിക്കുന്നതും 4.30 - ന് ഹാജരായിട്ടുളള കരാറുകാരുടെ 
തുകയും - 289 / 2009 - കോട്ടയം മെഡിക്കൽ കോളേജിലെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
വൈദ്യുത സംവിധാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
ട്രാൻസ്ഫോർമർ , ജനറേറ്റർ മുതലായവ സപ്ലെ ചെയ്ത് 

തുക യും - 13 / ഇ ഇ / 2 0 0 9 - 10 - എ . എച്ച്. ആർ. ഡി . 
സ്ഥാപിക്കൽ - രൂപ 6,03,72,327. 

ടെക്നിക്കൽ ഹയർസെക്കന്ററി സ്കൂൾ, തൊടുപുഴ, മുട്ടം 
നിരതദ്രവ്യം രൂപ 50 ,000. 

ടോയ്ലെറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം - രൂപ 5.15 ലക്ഷം 

നിരതദ്രവ്യം-- രൂപ 12 ,900 
ദർഘാസിന്റെ വില - രൂപ 25 ,000 + കെ . വി. എ . റ്റി . @ 4 % . 

ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 1,100 + വാറ്റ് 
ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും -- 21-4- 2010 

ദർഘാസ് തീയതി 28 - 4- 2010 
മുതൽ 30 - 4 - 2010, 5 മണിവരെ. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർ ഘാ സ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വി വ ര ങ്ങളും ഈ 
സമയവും - 6 - 5- 2010 , 4 മണിവരെ. 

ആഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഒരു മണിവരെ 
- ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 6 - 5 - 2010 , 

രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പൊതുമരാമത്തു 
4 . 30 മണി. 

വകുപ്പിൽ നിലവിലുളള എല്ലാ ദർഘാസ് നിയമങ്ങളും ഈ 

ദർഘാസിനും ബാധകമാണ്. 
കാലാവധി 6 മാസം. 


പൊതുമരാമത്ത് ബിൽഡിംഗ്സ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇടുക്കി, പൈനാവ്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


റദ്ദാക്കൽ പരസ്യം 


ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും 

( പ്രധാന യന്ത്രസാമഗ്രികൾ) 
( എ ) വെൽഡിംഗ് മെഷീൻ 400 A - 1 No. 
( ബി) ഗെൻഡിംഗ് മെഷീൻ - 1 No . 
( സി) ബെഞ്ച് ഡിൽ 1 No. 
( ഡി) ബെഞ്ച് വൈഡ് 2 Nos . 
( ഇ ) സാന്റിംഗ് മെഷീൻ - 1 No . 
(എഫ്) പ്രേ പെയിന്റിംഗ് മെഷീൻ - 1 No. 
( ജി ) ജനറേറ്റർ 25 KVA - 1 No. 
(എച്ച്) സാഫോൽഡിംഗ് എക്യുപ്മെന്റ് - 1 Set 
( ഐ ) ക്രെയിൻ 10T - 1 No. 
( ജെ ) മാക്സ് പുള്ളർ 10T - 1 No . 
( കെ ) ചെയിൻ ബ്ലോക്ക് 5T - 1 No . 
(എൽ) ഹൈഡ്രോളിക് ക്രിപിംഗ് ടൂൾ 1 No. 
( എം ) മാനുവൽ ക്രിപിംഗ് ടൂൾ- 1 No. 
(എൻ) എർത്ത് മെഗ്ഗർ - 1 No. 
( ഒ) ഇൻസുലേഷൻ മെഗ്ഗർ 1 KV/5 KV - 1 No. 
( പി) ക്ലാംപ് മീറ്റർ - 1 No. 

പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റ് അ നു ബന്ധ നിയ മ ങ്ങളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


നമ്പർ ഡി5 - 1/2008. 

2010 മാർച്ച് 23. 
പൊതുമ രാ മത്ത് വകുപ്പ് ദേശീയ പാത വിഭാ ഗം , 
കൊടുങ്ങല്ലൂർ ഓഫീസിൽ നിന്നും 11- 2 - 2010 - ൽ ഡി5 - 1/ 08 -ാം 
നമ്പർ പ്രകാരം പരസ്യപ്പെടുത്തിയിരുന്ന 5- 3- 2010 - ലെ ദർഘാസ് 
ചില സാങ്കേതിക കാര ണ ങ്ങ ളാൽ റദ്ദ് ചെയ്ത താ യി 
അറിയിച്ചുകൊള്ളുന്നു . 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

- ( ഒപ്പ്) 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
കൊടുങ്ങല്ലൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ലഘുദർഘാസ് പരസ്യം 


നമ്പർ ഡി3 / ടി.എൻ.9 / 2010. 


2010 മാർച്ച് 29. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി പാലക്കാട് റോഡു കൾ 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
ഡി ക്ലാസ് ആയും അതിന് മുകളിലും രജിസ്ട്രേഷനുള്ള 
അംഗീകൃത കരാ റു കാ രിൽ നിന്നും ദർഘാസ് ദിവസം 
വൈകുന്നേരം 4 മണിവരെ മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര് എഴുതി മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് ദിവസം തന്നെ 4.30 - ന് 
തുറക്കുന്നതാണ്. 


ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
വർക്സ്, തിരുവനന്തപുരം. 

( ഇലക്ട്രിക്കൽ). 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
- പേരും അടങ്കൽ തുകയും 

രൂപ് 


പുനർസ്ഥാപന പ്രവർത്തികൾ 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 
1 മണി വരെയും ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം 
പണമായോ മണി ഓർഡർ ആയോ അടച്ച് രേഖാമൂലം 
അ പേ ക്ഷി ച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദ ർ ഘാസ് പ്രമാണ 
ത്തിനുവേണ്ടി അടച്ച തുക യാതൊരു കാരണവശാലും തിരികെ 
ലഭിക്കു ന്നതല്ല . ദർഘാസ് പ്രമാ ണ ങ്ങൾ പൊതു മരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തുമാകുന്നു . കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ചുള്ള 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


5 ,050 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡുകൾ വിഭാഗം, 
പാലക്കാട്. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


6 , 700 


1 104/ 2009 - 10 - - കഞ്ചിക്കോട് ബസ്സാർ റോഡ് 

കി . മീ . 195 / 250, കഞ്ചിക്കോട്- പാറ -കുന്നാച്ചി 
കല്ലുകൂട്ടിയാൽ റോഡ് കി. മീ . 0/ 000 മുതൽ 
0 / 5 50 വരെ കേബിൾ ഇടു ന്ന തി നാ യി 
എടുത്തിട്ടുള്ള ചാലുകളുടെ പുനർസ്ഥാപന 

പ്രവർത്തികൾ രൂപ 2,00,222 
2 105 / 2009-10 - മേനോൻപാറ -കഞ്ചിക്കോട് റോഡ് 

കി . മി . 1 / 930 മുതൽ 5 / 080 വരെ ടെലിഫോൺ 
കേബിൾ ഇടു ന്ന തി നായി എടുത്തിട്ടുള്ള 
ചാലുകളുടെ പുനർസ്ഥാപന പ്രവർത്തികൾ - 
രൂപ 2,66, 300 
3 106 / 2009 - 10 - മാങ്കു റുശ്ശി - കല്ലൂർ റോഡ് 

കി . മീ . 0/ 00 -1/ 950 - ൽ ടെലിഫോൺ കേബിൾ 
ഇടുന്നതിനായി എടുത്തിട്ടുള്ള ചാലുകളുടെ 
പുനർസ്ഥാപന പ്രവർത്തികൾ - രൂപ 83,460 
4 107 / 2 0 09 - 10 - കോങ്ങാടു - മ ണ്ണാർക്കാട് 

ടിപ്പുസുൽത്താൻ റോഡ് കി. മീ . 3/ 500 മുതൽ 
4/500 വരെ ടെലിഫോൺ കേബിൾ ഇടുന്നതിനായി 
എടു ത്തിട്ടുള്ള ചാലിന്റെ പുനർസ്ഥാ പന 

പ്രവർത്തികൾ രൂപ 2,85,284 
5 108 /2009- 10 - കല്ലിടക്കോട് ശ്രീകൃഷ്ണപുരം റോഡ് 

കി. മീ . 4/ 500 മുതൽ 8/500 വരെ ടെലിഫോൺ 
കേബിൾ ഇടുന്നതിനായി എടുത്തിട്ടുള്ള ചാലിന്റെ 
പുനർസ്ഥാപന പ്രവർത്തികൾ - രൂപ 2, 43,766 


ദർഘാസ് പരസ്യം 


| 2 ,100 


നമ്പർ ഡി2 /381 /09/ ടി.എൻ. 

2010 മാർച്ച് 26. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്തുകൾ ഉപവിഭാഗം, കൊടുവളളി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും മുദ്രവെച്ചതും മത്സരാടിസ്ഥാ ന ത്തിലു ളളതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 7 , 150 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 

രൂപ് 
- (3) 


- ( 1) 


( 2 ) 


- 6 , 100 


7,500 


1 ബി. വി . എ . കെ . റോഡിൽ കി . മീ . 3 / 800 മുതൽ 

4 / 480 വരെ അടിയന്തിര പ്രീ മൺസൂൺ പാച്ച് 

റിപ്പയറും സ്ട്രിപ്പ് ബിടിയും - രൂപ 3,00,000 
2 ബി . വി. എ . കെ . റോഡിൽ കി. മീ. 4/490 മുതൽ 

5 / 050 വരെ അടിയന്തിര പ്രീ മൺസൂൺ പാച്ച് 
റിപ്പയറും സ്ട്രിപ്പ് ബിടിയും -- രൂപ 3,00,000 


- 5 , 000 


7 , 500 


5 , 000 


3 ബി. വി. എ . കെ . റോഡിൽ കി. മീ . 2/ 300 മുതൽ 

2 / 800 വരെ അടിയന്തിര പ്രീ മൺസൂൺ പാച്ച് 
റിപ്പയറും സ്ട്രിപ്പ് ബിടിയും - രൂപ 3,00,000 


7 ,500 


4 


അടിയന്തിര അറ്റകുറ്റപ്പണികൾ 
6 109 / 2009 - 10 - തേനാരി- കൊച്ചിൻ ഫീസിയർ 

റോഡ് കി . മീ . 3/ 300 മുതൽ 3 / 600 വരെ 

അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 2 ലക്ഷം 
7 110/ 2009 -10 - മേലാമുറി- പൂപ്പർ കോട്ടായി റോഡ് 

കി . മീ . 0/ 400 മുതൽ 0 / 800 വരെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - രൂപ 2 ലക്ഷം 
8 111 / 2009 - 10 - കഞ്ചിക്കോട്- ബസ്സാർ റോഡ് 

കി . മീ . 19 5 / 400 മുതൽ 19 5 / 650 വരെ 
അറ്റകുറ്റ പ്രവർത്തികൾ - രൂപ 2 ലക്ഷം 
9 112 / 2009 - 10 - ജി . വി. സി. രാമനാഥപുരം-മണലി 

റോഡ് കി. മീ . 1/ 600 മുതൽ 200 വരെ അടിയന്തിര 

അറ്റകുറ്റപ്രവർത്തികൾ രൂപ 2 ലക്ഷം 
10 113/ 2009 - 10 -- പാലക്കാട്- പെരിന്തൽമണ്ണ റോഡ് 

കി. മീ. 20 /750 മുതൽ 21/00 വരെ അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ രൂപ 2 ലക്ഷം 
11 114 / 2009 - 10 -- പുതുനഗരം - കിന്നാശ്ശേരി റോഡ് 

കി . മീ . 2 / 100 മുതൽ 2/ 300 വരെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - രൂപ 2 ലക്ഷം 


5 , 000 


കൊടുവള്ളി ആർ. ഇ . സി. റോഡിൽ കി. മീ . 5/ 200 - ൽ 
റമ്പൾ സിപ്പ് നിർമ്മാണവും സൈൻ ബോർഡ് 
സ്ഥാപിക്കലും - രൂപ 1, 00 ,000 


2 , 500 


5 , 000 


5 പൂനൂർ നരിക്കുനി റോഡിൽ കി. മീ . 4/ 000 - ൽ 

റോഡ് സുരക്ഷാ പ്രവൃത്തികൾ രൂപ 1,50, 000 


3,750 


6 പുല്ലൂരാംപാറ പുന്നക്കൽ കൂടരഞ്ഞി റോഡിൽ 

കി . മീ . 2 / 500 - നും 2 / 700 - നും ഇടയിൽ 
ലീഡിംഗ് ചാനൽ നിർമ്മാണം- രൂപ 3,00,000 


5 , 000 


| 7 , 500 


1 ,ാ 


5 , 000 


തിരുവമ്പാടി പുല്ലൂരാംപാറ എടത്തറ റോഡിൽ 
കി . മീ . 5/ 500 മുതൽ 5 / 700 വരെ ( ഇടതുവശം) 
തകർന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം - 
രൂപ് 2 ലക്ഷം 


5 ,000 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 600 + വാറ്റ്. 
ദർഘാസ് തീയതി-- 19- 4 -2010 . 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1 മുതൽ 
5 വരെ 1 മാസം, ക്രമനമ്പർ 6 മുതൽ 11 വരെ 2 മാസം. 


- പൂനൂർ കോളി ക്കൽ കട്ടി പ്പാറ റോഡിൽ 
കി . മീ . 6 / 500 മുതൽ 6 / 600 വരെ പാർശ്വ 
സംരക്ഷണ പ്രവൃത്തികൾ - രൂപ 3, 00,000 


7 ,500 


(1) 


- ( 2) 


കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. കേരള 
പൊതു മരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


5 , 000 


9 കൊയിലാണ്ടി- താമരശ്ശേരി-മുക്കം- അരീക്കോട് 
എടവണ്ണ റോഡിൽ ( എ സ്. എച്ച്. 34 ) 
കി . മീ . 36/ 000 മുതൽ 37 / 000 വരെ തകർന്ന 
പാർശ്വഭിത്തിയുടെ കേടുപാടു തീർക്കൽ - 
രൂപ 2,00, 000 
10 കാപ്പാട്-തുഷാരഗിരി - അടിവാരം റോഡിൽ 

( എ സ്. എച്ച്. 68) കി. മീ . 39/ 000 മുതൽ 
39 / 800 വരെ തകർന്ന പാർശ്വഭിത്തിയുടെ 
കേടുപാടുതീർക്കൽ - രൂപ 3,00,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് വകുപ്പ്, 
കെട്ടിട വിഭാഗം, കൽപ്പറ്റ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
വയനാട്- 673 122, 

- (പൂർണ്ണ അധികചുമതല ). 


7 ,500 


ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില – ക്രമനമ്പർ 4, 5 , 7 , 9 
ഇവയ്ക്ക് രൂപ 400 + നികുതി, മറ്റുള്ളവയ്ക്ക് രൂപ 600 + നികുതി. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 20 -4 - 2010 ഉച്ചയ്ക്ക് 1 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും 
20 - 4 - 2010 വൈകുന്നേരം 4 മണിവരെ. 


നമ്പർ ഡി4/ ടി. ഡി./8 / 2009 - 10 . 

2010 മാർച്ച് 25. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യർ, പൊതു മരാമത്ത് വകു പ്പ് റോഡ് സ് സബ് 
ഡിവി ഷൻ, കണ്ണൂർ താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 
നിശ്ചിതയോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

കയും 


നിരതദ്രവ്യം 
രൂപ 


ദർഘാ സു കൾ തുറക്കുന്ന തീയതിയും സമയവും 
20 - 4 - 2010 വൈകുന്നേരം 4.30 മണി. 

| പ്രവർത്തി പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി 
1 മാസം. 


( 1) 


പാ തു മ രാ മത്ത് വകു പ്പിലെ ദർ ഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിട്ടുളള ഉദ്യോഗസ്ഥന്റെ ആഫീസിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, 

അസിസ്റ്റന്റ് 
കൊടുവള്ളി. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി6 / ടി .എൻ.7 /2009 -10. 

2010 മാർച്ച് 26. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതു മരാമത്ത് വകുപ്പ് 
കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കല്പറ്റ, 
വയ നാട് താഴെ പറ യു ന്ന അടി യ തിര പ്രവർത്തിക്ക് 
പൊതുമരാമത്ത്വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് പ്രമാണങ്ങൾ 19 - 4 - 2010 -ാം തീയതി 4 മണിവരെ 
കൊടുക്കുന്നതും 20 - 4- 2010 - ന് 4 മണിവരെ സ്വീകരിക്കുന്നതും 
4. 30 മണിക്ക് അവ തുറക്കുന്നതുമാണ്. ഈ പ്രവൃത്തികൾ 
സമയബന്ധിതമായി താഴെ പറയുന്ന കാലാവധിക്കുള്ളിൽ 
പൂർത്തിയാക്കേണ്ടതിനാൽ അതിനുള്ള സജ്ജീകരണങ്ങളും 
സാമ്പത്തികസ്ഥിതിയും മറ്റ് തയ്യാറെടുപ്പുകളും ഉള്ള കരാറുകാർ 
മാത്രം പങ്കെടുക്കേണ്ടതാണ്. 


കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ടതുമൂലവും 
കേബിൾ കുഴിച്ചതുമൂലവുമുള്ള അടിയന്തിര 

അറ്റകുറ്റപ്പണികൾ 
1 വളപട്ടണം- ചെറുതാഴം റോഡ് കി . മീ . 17 / 000 
മുതൽ 19 / 850 വരെ- രൂപ 1, 15 ,860 

2 ,900 
2 എടനാട്-കുഞ്ഞിമംഗലം റോഡ് കി . മീ . 

0/ 000 മുതൽ 2 / 500 വരെ - രൂപ 1,07,208 2,700 
3 എ ഴി മല റെയിൽ വേ സ്റ്റേഷൻ റോഡ് 

കി. മീ. 0/ 000 മുതൽ 1/800 വരെ രൂപ 1,64,104 4,200 
പഴയ എൻ. എച്ച്. പാപ്പിനിശ്ശേരി റോഡ് 

കി. മീ. 0/200 മുതൽ 1/000 വരെ - രൂപ 37 , 918 1,000 
5 തലശ്ശേരി- ഇരിക്കൂർ റോഡ് കി . മീ . 16/ 600 
മുതൽ 17 / 600 വരെ - രൂപ 2,50,000 

6, 250 
6 ചൊവ്വ - അ ഞ്ച രിക്ക ണ്ടി - കീഴല്ലൂർ- മട്ടന്നൂർ 

റോഡ് കി . മീ . 22 / 000 മുതൽ 23/ 214 വരെ 
രൂപ് 3, 00 ,000 

7 , 500 
7 ടി കി . മീ. 21/ 200 മുതൽ 22 / 200 വരെ 
രൂപ 3,00, 000 

7 , 500 
8 ടി കി . മീ . 12 / 500 മുതൽ 13 / 100 വരെ 
രൂപ 3,00 ,000 

7,500 
9 ടി കി . മീ . 11 /500 മുതൽ 12/ 500 വരെ 
- രൂപ 3,00, 000 

7, 500 
10 ടി കി . മീ. 10 / 550 മുതൽ 11/ 500 വരെ - 
രൂപ 3,00, 000 

7 ,500 
11 ടി കി. മീ . 9 / 000 മുതൽ 10 / 000 വരെ - 
രൂപ 3,00,000 

7,500 


പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - എൻ. എം .എസ്. 

എം . ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ നെറ്റ് വർക്ക് 

കേബിൾ സ്ഥാപിക്കലും വിതരണവും- രൂപ 1, 00,000. 
നിരതദ്രവ്യം രൂപ 2,500. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 2 മാസം. 


12 


ടി കി . മീ . 10 / 000 മുതൽ 10 / 550 വരെ--- 
രൂപ 2,00 ,000 


5,000 


(1) 


- ( 2 ) 


(1) 


- (2 ) 


| ( 3 ) 


2 ,200 


13 നടാൽ കാടാചിറ -ഊർപഴശ്ശി കാവ് റോഡ് 

രൂപ 87,000 
- കോയ്യോട്- പൊതുവാച്ചേരി- ആർ. വി . മൊട്ട 

റോഡ്- രൂപ 1,58,000 
15 വലിയന്നൂർ- നായാട്ട്പാറ റോഡ് കി. മീ . 13/560 

മുതൽ 14 / 410 വരെ - രൂപ 74,529 


26 മയ്യിൽ-കാഞ്ഞിരോട് റോഡ് കി. മീ. 0 / 000 മുതൽ 

2 / 000 വരെയും ചിറ ക്കൽ- കാട്ടാ മ്പള്ളി 
മയ്യിൽ- കൊളോളം റോഡ് കി. മീ . 0/ 000 മുതൽ 
0 / 200 വരെയും - രൂപ 1,75,000 


4,400 


4, 000 


1 , 900 


16 - ചിറക്കൽ- കാട്ടാമ്പള്ളി- മയ്യിൽ - കൊളോളം 

റോഡ് കി . മീ . 10 / 866 മുതൽ 14 / 720 വരെ 
രൂപ 1,84, 629 

4 , 700 
17 ടി റോഡ് കി . മീ . 15 / 400 മുതൽ 
| 18 / 500 വരെ- രൂപ് 2,00,000 

5 , 000 
18 ടി റോഡ് കി. മീ . 18 / 560 മുതൽ 
20/ 000 വരെ രൂപ 3,00,000 

7 ,500 
19 ടി റോഡ് കി . മീ . 20/070 മുതൽ 
22 / 000 വരെ - രൂപ 3, 00,000 

7 ,500 
20 ടി റോഡ് കി . മീ . 22 / 050 മുതൽ 
24/ 000 വരെ രൂപ 3,00, 000 

7 ,500 
- ടി റോഡ് കി . മീ . 22 / 050 മുതൽ 
| 24 / 000 വരെ- രൂപ 2,20 , 000 

5 , 500 
22 ടി റോഡ് കി . മീ . 24 / 030 മുതൽ 
24 / 900 വരെ - രൂപ് 2, 62, 961 

6 , 600 
- മയ്യിൽ-കാഞ്ഞിരോട് റോഡ് കി. മീ. 2/000 മുതൽ 
4/ 000 വരെ- രൂപ് 1,79,000 

4, 500 
തലശ്ശേരി- ഇരിക്കൂർ റോഡ് കി. മീ . 21 / 224 മുതൽ 
26 / 000 വരെ- - രൂപ 2 ,53, 804 

- 6, 400 
25 ടി കി. മീ. 26 / 100 മുതൽ 28/ 500 വരെ 
രൂപ 69 ,569 

1,750 


- ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 1 , 2, 3, 12, 
13, 14, 15, 16 , 17 , 23 , 25, 26 ഇവയ്ക്ക് രൂപ 400 + വി . നി .. 
ക്രമനമ്പർ 4 - ന് രൂപ 300 + വി . നി., ക്രമനമ്പർ 5, 21 ഇവയ്ക്ക് 
രൂപ 500 + വി. നി.. മറ്റുള്ളവയ്ക്ക് രൂപ 600 + വി . നി . 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 23 - 4 - 2010 , 1 മണി വരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
23 - 4 - 2010 , 4 മണി വരെ. 

- കരാറുകാരനു വേണ്ട യോഗ്യത - " ഡി ക്ലാസ്സും 
അതിനുമുകളിലും. 

പ്രവൃത്തിയുടെ കാലാവധി - 1 മാസം. 

ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നവരുടെ 
ഓഫീസിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ അന്നേദിവസം 4 . 30 
മണിക്ക് ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറം സംബന്ധിച്ച് 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. കൂടാതെ യാതൊരു കാരണവശാലും കരാർ 
തുകയ്ക്ക് പലിശ നൽകുന്നതല്ല. കരാർ പണികളുടെ 
ബില്ലുകൾ നിർബന്ധമായും മുൻഗണനാചട്ടമനുസരിച്ചായിരിക്കും 
പാസ്സാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


പി. ഡബ്നു . ഡി . 
റോഡ്സ് സബ്ഡിവിഷൻ 
ഓഫീസ്, കണ്ണൂർ. 


- അസിന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


